Kerala Gazette No . 46 dated 19th November 2019 . 
PART I 


Section iii 


- 


GOVERNME 


കെ 


ാം 


VT OF KER 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം- ഇ ) വകുപ്പ് 


വിജ്ഞാപനം 


2019 ജനുവരി 8 

1194 ധനു 24 
തിരുവനന്തപുരം, - 

1940 പൗഷം 18. 


നമ്പർ 392 ലെഗ്. ഇ1/ 2019 / നിയമം. 


2019 ജനു വരി 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


G . 30/ 2019/DTP. 


2019 - ലെ 5 -ാം നമ്പർ ഓർഡിനൻസ് 


2019 - ലെ കേരള സ്വകാര്യ സ്വത്തിനുള്ള നാശനഷ്ടം 
- തടയലും നഷ്ടപരിഹാരം നൽകലും 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവൽസരത്തിൽ കേരള ഗവർണ്ണർ 

- വിളംബരപ്പെടുത്തിയത്. 


നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തികൾമൂലം സ്വകാര്യസ്വത്തിന് 
ഇടയ്ക്കിടെയുണ്ടാകുന്നതും വ്യാപകവുമായ നാശനഷ്ടം 
തടയുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനും 
അതുമായി ബന്ധപ്പെട്ടതോ അതിന് 
ആനുഷംഗികമായതോ ആയ 
കാര്യങ്ങൾക്കും വേണ്ടിയുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക . നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തികൾമൂലം സ്വകാര്യ സ്വത്തിന് 
ഇടയ്ക്കിടെയുണ്ടാകുന്നതും വ്യാപകവുമായ നാശനഷ്ടം തടയുന്നതിനും 
നഷ്ട പ രി ഹാരം നൽകു ന്ന തിനും അതുമായി ബന്ധ പ്പെ ട്ട തോ അതിന് 
ആനുഷംഗികമായതോ ആയ കാര്യങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്നത് 
യുക്തമായിരിക്കുകയാൽ; 


കേരള സംസ്ഥാന നിയ മ സഭ സമ്മേള ന ത്തി ല ല്ലാ ത്ത തി നാ ലും , 
താൻ സത്വര നടപടി എടുക്കേ ണ്ടത് ആവശ്യമാകുന്ന സാഹചര്യ ങ്ങൾ 
നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള 
ഗവർണ്ണർ താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


10 


- 3 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2019 - ലെ 
കേരള സ്വകാര്യ സ്വത്തിനുള്ള നാശ നഷ്ടം തട യലും നഷ്ട പരിഹാരം 
നൽകലും ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
- 2 . നിർവ്വചനങ്ങൾ. - ഈ ഓർഡിനൻസിൽ സന്ദർഭം മറ്റു വിധത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം, - 

( എ ) “ നാശ ന ഷ മു ണ്ടാ ക്കുന്ന പ്രവൃത്തി എന്നാൽ വർഗ്ഗീയ 
ല ഹ ള കൾ, ഹർത്താൽ, ബന്ദ്, പക ട നം , മാർച്ച്, ഘോഷ യാത്, 
റോഡ് ഗതാഗതം തട യൽ അല്ലെ ങ്കിൽ ഏതു പേ രിൽ വിളിക്കുന്ന, 
അതു പോ ലെ യു ള്ള സംഘം ചേരൽമൂലം ഏതെ ങ്കിലും വ്യക്തി യോ , 
വ്യക്തികളുടെ കൂട്ടമോ, സാമൂഹികമോ മതപരമോ രാഷ്ട്രീയമോ ആയ 
സംഘടനയോ ഏതെങ്കിലും സ്വകാര്യ സ്വത്തിന് നാശനഷ്ടമോ, നഷ്ടമോ, 
നശീകരണമോ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിഎന്നർത്ഥമാകുന്നു ; 

( ബി ) “ നിർണ്ണയിക്കപ്പെട്ട ” എന്നാൽ ഈ ഓർഡിനൻസിൽ കീഴിൽ 
ഉണ്ടാക്കിയ ചട്ടങ്ങൾമൂലം നിർണ്ണയിക്കപ്പെട്ടത് എന്നർത്ഥമാകുന്നു ; 

- ( സി ) “ സ്വകാര്യസ്വത്ത് എന്നാൽ 1984 - ലെ പ്രിവൻഷൻ ഓഫ് 
ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്സിൽ ( 1984- ലെ 3 -ാം കേന്ദ്ര ആക്ട്) 
നിർ വ്വ ചി ക്ക പ്പെട്ടിട്ടുള്ള പൊതു സ്വത്ത് അ ല്ലാ തെ യുള്ള, ഏതെ ങ്കിലും 
ആളുടെയോ, സംഘടനയുടെയോ, സ്ഥാപനത്തിന്റെയോ, അസ്തിത്വത്തിന്റെയോ 
ഉടമ സ്ഥ ത യിലോ, കൈവശ ത്തിലോ, നിയന്ത്രണത്തിൻ കീഴിലോ ഉള്ള 
ഏതെങ്കിലും യന്ത്രസാമഗ്രി ഉൾപ്പെടെയുള്ള സ്ഥാവരമോ ജംഗമമോ ആയ 
ഏതെങ്കിലും സ്വത്ത് എന്നർത്ഥമാകുന്നു . 

- 3 . നാശ ന ഷ്ട മു ണ്ടാ ക്കുന്ന പ്രവൃത്തിക്കുള്ള നിരോ ധ നം . 
വർഗ്ഗീയ ലഹള ക ളി ലോ , ഹർത്താലി ലോ , ബന്ദി ലോ , പക ട ന ത്തിലോ, 
മാർച്ചിലോ, ഘോഷയാത്രയിലോ, റോഡ് ഗതാഗതം തടയലിലോ, അല്ലെങ്കിൽ 
ഏതു പേരിൽ വിളിക്കു ന്ന , അതു പോ ലെ യുള്ള സംഘം ചേ ര ലിലോ 
പങ്കെടുക്കുന്ന യാതൊരാളും നാശനഷ്ടം ഉണ്ടാക്കുന്ന എന്തെ ങ്കിലും 
പ്രവൃത്തി ചെയ്യാൻ പാടുള്ളതല്ല . 

4. നാശനഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ശിക്ഷ - 
നാശ ന ഷ് ട മു ണ്ടാ ക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാളും 
അ ഞ്ചു വർഷ ത്തോ ള മാ കാ വുന്ന കാല ത്തേയ്ക്ക് രണ്ടി ല ത ങ്കിലും 
തരത്തിൽപ്പെട്ട തടവുനൽകി ശിക്ഷിക്കപ്പെടുന്നതും പിഴ ശിക്ഷയ്ക്ക് കൂടി 
അർഹനാകുന്നതുമാണ്. 


- 11 


5. തീ കൊണ്ടോ ഫോടകവസ്തുകൊണ്ടോ നാശനഷ്ടമുണ്ടാക്കുന്ന 
( പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ശിക്ഷ . - തീ കൊണ്ടോ ഫോടകവസ്ത 
കൊണ്ടോ നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാളും 
ജീവ പ ര്യന്തത്തടവോ പത്തു വർഷ ത്താ ള മാ കാ വു ന്ന കാല ത്തയ്ക്ക് 
രണ്ടിലേതെങ്കിലും തരത്തിൽപ്പെട്ട തടവോ നൽകി ശിക്ഷിക്കപ്പെടുന്നതും 
പിഴ ശിക്ഷയ്ക്കുകൂടി അർഹനാകുന്നതുമാണ്. 

6. ജാമ്യം -- 4 -ാം വകുപ്പിൻ കീഴിലോ, 5 -ാം വകുപ്പിൻ കീഴിലോ ശിക്ഷിക്ക 
പ്പെടാവുന്ന ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കുറ്റാരോപിതനോ 
ആയ യാതൊരാളേയും, കസ്റ്റഡിയിൽ ആണെങ്കിൽ, കടം വീട്ടാൻ കഴിവുള്ള 
രണ്ട് ജാമ്യ ക്കാർ ബോണ്ട് വച്ചു കൊണ്ടും ഈ ദ്യോ ഗിക ഗസറ്റിൽ 
വിജ്ഞാപനം മുഖേന, അങ്ങനെയുള്ള ആവശ്യത്തിലേക്കായി സർക്കാർ 
നിയമിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി 
തീരുമാനിച്ചേയ്ക്കാവുന്ന, നശിപ്പിക്കപ്പെട്ടതോ, നാശനഷ്ടമുണ്ടാക്കപ്പെട്ടതോ 
ആയ സ്വത്തിന്റെ മൂല്യത്തിന്റെ ഒന്നു പകുതിയിൽ കുറെ യാ തെയുള്ള, 
മതി യായ ഈട് ബാങ്ക് ഗ്യാരണ്ടിയുടെ രൂപത്തിൽ നൽകി ക്കൊണ്ടോ 
അല്ലെങ്കിൽ പണം കോട തി യിൽ ഡിപ്പോ സിറ്റ് ചെയ്തു കൊണ്ടോ, 
അ ങ്ങ നെ യുള്ള മോച ന ത്തി നാ യുള്ള അപേക്ഷ എതിർക്കു ന്ന തിന് 
പ്രോസിക്യൂഷന് ഒരു അവസരം നൽകാതെ ജാമ്യത്തിൽ മോചിപ്പിക്കുവാൻ 
പാടുള്ളതല്ല . 

7. കുറ്റ ങ്ങ ളുടെ വിചാരണ . - ( 1) ഈ ഓർഡിനൻസിൽ കീഴിലുള്ള 
കുറ്റങ്ങൾ 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ (1974 - ലെ 2 -ാം 
കേന്ദ് ആക്ട്) വ്യവസ്ഥകൾ പ്രകാരം അന്വേഷിക്കേ ണ്ടതും വിചാരണ 
നടത്തേണ്ടതുമാണ്. 

( 2 ) ഈ ഓർ ഡി നൻ സിൽ കീഴിലുള്ള ഒരു കുറ്റത്തിന് 
കുറ്റസ്ഥാപത്തിൻമേൽ ഒരു കോടതി ഒരു ശിക്ഷാവിധി ചുമത്തുമ്പോൾ കുറ്റം 
ചെയ്തതുമൂലം ഏതെങ്കിലും ആൾക്കുണ്ടായ എന്തെങ്കിലും നാശനഷ്ടത്തിനോ 
നഷ്ടത്തിനോ നശീകരണത്തിനോ ഉള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് 
ഉത്തരവിടേണ്ടതും, അങ്ങനെയുള്ള നഷ്ടപരിഹാരം 1973- ലെ ക്രിമിനൽ നടപടി 
നിയമസംഹിതയിലെ ( 1974 - ലെ 2 -ാം കേന്ദ്ര ആക്ട്) 357 -ാം വകുപ്പിൽ 
വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം കോടതി തീരുമാനിക്കേണ്ടതും ആയത് 
1968 - ലെ കേരള റവന്യൂ റിക്കവറി ആക്ടിലെ ( 1968 - ലെ 15 ) വ്യവസ്ഥകൾ 
പ്രകാരം ഭൂമിയിൻമേലുള്ള പൊതുനികുതി കുടിശ്ശിക എന്ന പോലെയും 
ഈടാക്കാവുന്നതുമാണ്. 

- 12 


- 8 . ഒഴിവാക്കൽ. - ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ തൽസമയം 
പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്കു പുറമെയും 
അതിന് ഭംഗം വരാ തെയും ആ യി രി ക്കേ ണ്ടതും ഈ ഓർഡിനൻസിൽ 
അട ങ്ങിയിട്ടുള്ള യാതൊന്നും ഏതെങ്കിലും ആൾക്കെതിരെ, ഈ ആക്റ്റ് 
പകാ ര മ ല്ലാതെ ആരം ഭി ക്കാ വു ന്നതോ, സ്വീക രി ക്കാ വു ന്നതോ ആയ 
എന്തെ ങ്കിലും നട പടികളിൽ നിന്നും ( അ ന്വേ ഷണം മു ഖ നയോ മറ്റു 
വിധത്തിലോ) അയാളെ ഒഴിവാക്കാൻ പാടില്ലാത്തതുമാണ്. 

9. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. (1) സർക്കാരിന്, ഗസറ്റ് 
വിജ്ഞാപനം വഴി, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതി 
ലേ ക്കാ യി , മുൻകാല പ്രാബ ല്യ ത്തോ ടെ യോ പിൽക്കാല പാബ ല്യ 
ത്തോടെയോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 

( 2) ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും 
അതുണ്ടാക്കിയതിനുശേഷം, കഴിയുന്നത്ര വേഗം, നിയമസഭ സമ്മേളനത്തി 
ലായിരിക്കുമ്പോൾ സഭ മുൻപാകെ ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട് 
സമ്മേള ന ങ്ങ ളിലോ പെടാ വു ന്ന ആകെ പതി നാല് ദിവസക്കാലത്തേക്ക് 
വയ്ക്കേണ്ടതും അപ്രകാരം അത് ഏതു സമ്മേളനത്തിൽ വയ്ക്കുന്നുവോ 
ആ സമ്മേളനമോ തൊട്ടടുത്തു വരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിന് 
മുമ്പ് നിയമസഭ പ്രസ്തുത ചട്ടങ്ങളിൽ എന്തെങ്കിലും രൂപഭേദം വരുത്തുകയോ, 
അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്ന 
പക്ഷം ആ ചട്ടത്തിന്, അതിനുശേഷം, അതതു സംഗതിപോലെ , അങ്ങനെ 
രൂപ ഭേദപ്പെടു ത്തിയ രൂപത്തിൽമാത്രം പ്രാബല്യം ഉണ്ടാ യി രിക്കുയോ, 
അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതാകുന്നു ; 
എന്നിരു ന്നാലും, അങ്ങ നെ യുള്ള എന്തെ ങ്കിലും രൂപ ഭേദപ്പെ ടു ത്തലോ 
റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഗതിയുടെ 
സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധത്തിലായിരിക്കേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


ബി . എസ്. ജയകുമാർ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


G . 30 / 2019 /DTP . 


